Kerala Gazette No. 42 dated 26th October 2010 . 
PART I 


Section iv 


NMENTS 
ha 


GOVERNMENT OF KERALA 


Home (SS - B ) Department 


NOTIFICATION 


G O . (Ms.) No. 207/2010/Home. 

Dated , Thiruvananthapuram , 16th September 2010 . 


S . R . O . No. 991/2010 . — WHEREAS, the place specified in the Schedule 
below is of vital importance to the country ; 


AND WHEREAS, information with respect thereto , or the destruction or 
obstruction thereof, or interference therewith , would be useful to an enemy; 


Now , THEREFORE, in exercise of the powers conferred by sub - clause (d ) of 
clause (8 ) of Section 2 of the Offical Secrets Act, 1923 (Central Act 19 of 1923), 
read with Notification S.O . No. 1285 dated the 4th May, 1963 of the Ministry of 
Home Affairs , Government of India, the Government of Kerala hereby declare the 
place specified in the Schedule below to be a " Prohibited place” for the 
purposes of the said Act and direct that a copy of this notification , both in 
English and Malayalam Languages , be affixed to the said place . 


.. 


.. 


.. 


Village 


.. 


.. 


.. 


SCHEDULE 
Name of installation 

K . S . E . B . 110 KV Substation , 

Thrikkodithanam 
Location 

Thrikkodithanam 
Survey Number 

292/3-1, 292/19, 292/41, 292/40- 1 
Area 

0 . 5898 Hectares 

Thrikkodithanam 
Taluk 

Changanassery 
District 

Kottayam 
Police Station 

Thrikkodithanam 

Boundaries 
East : Property of Shri Johny Pullickal, 

Survery No . 292/23 
South : Property of Shri Varghese Chakkalayil, 

Survey No . 292 /40 
West : P.W .D . Road , Survey No. 292 /1 
North : Property of Shri Thomas Xaviour Chakkalayil, 

Survey No. 292 /21 


.. 


By order of the Governor, 


K . K . RAMANI, 
Additional Secretary to Government. 


Explanatory Note 
( This does not form part of the notification , but is intended to indicate its 
general purport.) 

It is considered necessary that the place mentioned in the Schedule to the 
above Notification , namely , the 110 KV Substation of the Kerala State Electricity 
Board at Thrikkodithanam in Kottayam District should be declared as a 
“ Prohibited Place” under the Official Secrets Act, 1923 (Central Act 19 of 1923 ), as 
the installation place is of vital importance to the country. 

This notification is intended to achieve the above object. 


കേരള സർക്കാർ 
ആഭ്യന്തര (എസ്. എസ്.- ബി) വകുപ്പ് 

- വിജ്ഞാപനം 


സ . ഉ. ( എം .എസ്.) നമ്പർ 207 / 2010/ആഭ്യന്തരം. തിരുവനന്തപുരം 2010 സെപ്റ്റംബർ 16. 


എസ്. ആർ. ഒ. നമ്പർ 991/ 2010 - താഴെ പട്ടികയിൽ വ്യക്തമായി എടുത്ത് 
പറഞ്ഞിട്ടുള്ള സ്ഥലം രാജ്യത്തിന് പരമപ്രധാനമായതിനാലും; 


അ തിനെ സംബ ന്ധിച്ചുള്ള വി വ ര മോ , അ തിന്റെ ന ശീ ക ര ണ മാ 
തടസ്സപ്പെടുത്തലോ അല്ലെങ്കിൽ അതിന്റെ മേലുള്ള ഇടപെടലോ ഒരു ശത്രു വിന് 
പ്രയോജനകരമായിരിക്കുമെന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ 1923- ലെ ഔദ്യോഗിക രഹസ്യങ്ങൾ ആക്റ്റ് ( 1923 - ലെ 
19 -ാം കേന്ദ്ര ആക്ട്) - ലെ 2 -ാം വകുപ്പ് ( 8) -ാം ഖണ്ഡം ( ഡി ) ഉപഖണ്ഡത്തോട് 
ഭാരത സർക്കാരിന്റെ ആഭ്യന്തരകാര്യമന്ത്രാലയത്തിന്റെ 1963 മേയ് 4 -ാം തീയതിയിലെ 
എസ്. ഒ . 1285 -ാം നമ്പർ വിജ്ഞാ പനം കൂട്ടിവായിച്ചപകാ രം , നൽകപ്പെട്ട 
അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള സർക്കാർ, താഴെ പട്ടികയിൽ വ്യക്തമായി 
എടുത്തു പറഞ്ഞിട്ടുള്ള സ്ഥലം പ്രസ്തുത ആക്റ്റിന്റെ ആവശ്യത്തിലേക്കായി ഒരു 
“നിരോധിത സ്ഥലം” ആയി ഇതിനാൽ പ്രഖ്യാപിക്കുകയും ഈ വിജ്ഞാപനത്തിന്റെ 
ഇംഗ്ലീഷിലും മല യാ ള ത്തി ലു മുള്ള ഓരോ പകർപ്പ് പസ്തുത സ്ഥലത്ത് 
പതിപ്പിച്ചിരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു . 


പട്ടിക 
യന്ത്രാപകരണ സ്ഥാപനത്തിന്റെ : കെ . എസ്. ഇ . ബി . 110 കെ . വി . 
പേര് 

സബ്സ്റ്റേഷൻ, തൃക്കൊടിത്താനം 
സ്ഥാനം 

തൃക്കൊടിത്താനം 
സർവെ നമ്പർ 

292 / 3 - 1, 292/ 19, 292/ 41, 292/ 40 - 1 
വിസ്തീർണ്ണം 

- 0 .5898 ഹെക്ടർ 
വില്ലേജ് 

: തൃക്കൊടിത്താനം 
താലൂക്ക് 

- ചങ്ങനാശ്ശേരി 
ജില്ല 

: കോട്ടയം 
പോലീസ് സ്റ്റേഷൻ 

: തൃക്കൊടിത്താനം 


അതിരുകൾ 


കിഴക്ക് 


തെക്ക് 


ശ്രീ . ജോണി പുളിക്കൽ വക വസ്തു , 
സർവ്വേ നമ്പർ 292 / 23 
ശ്രീ . വർഗ്ഗീസ് ചക്കാലയിൽ വക വസ്തു , 
സർവ്വേ നമ്പർ 292/ 40 
പി.ഡബ്ലു . ഡി. റോഡ്, 
സർവ്വേ നമ്പർ 292 / 1 
ശ്രീ . തോമസ് സേവ്യർ ചക്കാലയിൽ 
വക വസ്ത , സർവ്വേ നമ്പർ 292/ 21. 


പടിഞ്ഞാറ് 


വടക്ക് 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം , 

കെ . കെ . രമണി, 
ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി. 


